Government of Kerala 
കേരള സർക്കാർ 

2010 


| Reg . No. രജി. നമ്പർ 
KL / TV ( N ) / 12/ 2009 - 2011 


.. .- 


. കാ 


" 


. 


- 


at he 


, 


4 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


4th May 2010 
2010 മേയ് 4 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


- IS 


വാല്യം 55 | 


നമ്പർ 


14th Vaisakha 1932 
1932 വൈശാഖം 14 


PART III 


Ground Water Department 


- ടെണ്ടർ നോട്ടീസ് 


നമ്പർ ജി. ഡബ്ല . കെ .1517 / 2008. 

2010 ഏപ്രിൽ 17 . 
കേരള ഗവർണ്ണർക്കു വേണ്ടി, ഭൂ ജ ല വ കുപ്പ് ജില്ലാ 
ആഫീസർ, കോട്ടയം ജില്ലയിൽ ITCSCDD കുറിച്ചിയിൽ 
റോട്ടറി കം ഡി . റ്റി . എച്ച്. റിഗ്ഗ് ഉപയോഗിച്ച് ട്യൂബ് വെൽ 
നിർമ്മിച്ച് കുടിവെള്ള വിതരണ പദ്ധതി നടപ്പാക്കുന്നതിനായി 
ടി ജോലി ചെയ്ത് പരിചയമുള്ള കരാറുകാരിൽനിന്നും 
മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസുകൾ പ്രവൃത്തികളുടെ പേര് ആലേഖനം ചെയ്ത 
മുദ്രവച്ച കവറുകളിൽ നിരതദ്രവ്യം ജില്ലാ ആഫീസറുടെ 
പേരിൽ ഡി . ഡി. ആയും കേരള സർക്കാരിന്റെ 50 രൂപ 
വിലയുള്ള മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടിയും ഉൾപ്പെടെ 
നൽകേണ്ടതാണ്. 


ദർ ഘാ സു കൾ സ്വീക രിക്കു ന്ന അ വ സാന തീയതി 
17 - 5 - 2010 ഉച്ചകഴിഞ്ഞ് 2 . 30 മണിവരെ. അന്നേദിവസം 
3 മണിക്ക് സന്നിഹിത രാകുന്ന ബന്ധപ്പെട്ട കരാറുകാരു 
ടെയോ അവരുടെ പ്രധിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
ദർഘാസുകൾ തുറക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ 

കൈമാ റു വാൻ പാടു ള്ള ത ല്ല . ദർഘാസ് ( പമാ ണ ങ്ങൾ 
17 - 5 - 2010 ഉച്ചയ്ക്ക് 12 മണിവരെ ആഫീസ് പ്രവർത്തി 
സമ യ ങ്ങ ളിൽ ദർഘാസ് ഫാറം വില രൊക്കം പണ മായി 
അടച്ച് അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ഡി . ഡി ./ചെക്ക് 
ഇവ സ്വീക രി ക്കു ന്ന ത ല്ല . ദർഘാസ് ഫാറ ത്തിന്റെ വില 
മടക്കിക്കൊടുക്കുന്നതല്ല. കേരള സർക്കാരിന്റെ ദർഘാസുകളെ 
സംബന്ധിച്ചുള്ള മറ്റെല്ലാ നിബന്ധനകളും ഇതിനും ബാധക 
മായിരിക്കും. കൂടുതൽ വിവരങ്ങൾ പ്രവർത്തിദിവസങ്ങളിൽ 
ആഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. 


ജില്ലാ ആഫീസറുടെ കാര്യാലയം, 
കോട്ടയം. 


- ( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും - 6 / 2010 -11 
കോട്ടയം ജില്ല യിൽ ITCSCDD കുറിച്ചിയിൽ റോട്ടറി 
കം ഡി. റ്റി.എച്ച്. റിഗ്ഗ് ഉപയോഗിച്ച് ട്യൂബ്വെൽ നിർമ്മിച്ച് 
കുടിവെള്ള വിതരണ പദ്ധതി നടപ്പാക്കുക 1 എണ്ണം. 

അടങ്കൽ തുക -രൂപ 1, 52 ,000. 
നിരതദ്രവ്യം - രൂപ 3,800 . 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + എസ്. റ്റി. 
കാലാവധി 15 ദിവസം. 


ദർഘാസ് പരസ്യം 
നമ്പർ ഡി . ജി. റ്റി . 544 / 2010 . 

2010 ഏപ്രിൽ 17. 
കേരള ഗവർണ്ണർക്കു വേണ്ടി, ഭൂജ ല വകുപ്പ് തൃശ്ശൂർ 
ജില്ലാ ആഫീസർ, താഴെ പറയുന്ന പ്രവൃത്തിക്ക് പരിചയ 
സമ്പന്നരായ കരാ റു കാ രിൽ സ്ഥാപനങ്ങളിൽനിന്നും 
മത്സരാടിസ്ഥാനത്തിലുള്ള പ്രവൃത്തിയുടെ പേരെഴുതി 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


4th 


MAY 2010 ] 


GROUND WATER DEPARTMENT 


30 


-- ദർഘാസ് നമ്പരും ജോലിയുടെ വിവരങ്ങളും 
02 / 2010 - 11 - തൃശ്ശൂർ ജില്ലയിൽ ഗവൺമെന്റ് മെഡിക്കൽ 
കോളേജിലെ കേടായ കുഴൽക്കിണറുകളും അവയിലുള്ള 
പമ്പുകളും അറ്റകുറ്റപ്പണികൾ ചെയ്ത് പവർ ത്ത ന 
ക്ഷമമാക്കുന്ന ജോലി (ഏകദേശം 7 എണ്ണം). 

അടങ്കൽ തുക - രൂപ 3, 79,000. 
നിരതദ്രവ്യം - രൂപ 9,500 . 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 800 + വാറ്റ്. 
- ദർഘാസ് ഫോറം നൽകിത്തുടങ്ങുന്ന തീയതിയും 
സമയവും - 6 - 5 - 2010 , 10 മണിമുതൽ. 


പ്രവൃത്തിയുടെ പേര്- ഭൂജല വകുപ്പിന്റെ പരിധിയിൽ 
വരുന്ന മലപ്പുറം ജില്ലയിലെ വിവിധ ഗ്രാമ പഞ്ചായത്തുകളിൽ 
നിലവിലുള്ള 110 എം . എം . വ്യാസമുള്ള കുഴൽ കിണറിൽ 
1 എച്ച്. പി . സബ് മേഴ്സിബിൾ പമ്പ് വാങ്ങി ഘടിപ്പിച്ച് 
1,000 ലിറ്ററിന്റെ പി . വി . സി . വാട്ടർ ടാങ്ക് ( എ .എസ്. ഐ . 
മുദയുള്ളത്) വാങ്ങി സ്ഥാപിച്ച് ചെറുകിട കുടിവെള്ള 
പദ്ധതി നടപ്പിലാക്കുന്ന പവ്യത്തിയും 110 എം . എം . 
വ്യാസമുള്ള കുഴൽക്കിണർ നിർമ്മിച്ച് ഹാന്റ് പമ്പ് 
( ഐ . എസ്. ഐ . മുദ്രയുള്ളത്) വാങ്ങി ഘടിപ്പിക്കുകയും 
പ്ളാറ്റ് ഫോം നിർമ്മിക്കുകയും ചെയ്യുന്ന പ്രവൃത്തി. 

അടങ്കൽ തുക - രൂപ 2,00, 000 . 
- നിരതദ്രവ്യം - രൂപ 5,000 . 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വാറ്റ്. 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 14 - 5 - 2010, 1 മണി. 

- ദർഘാസ് ഫോറം സ്വീക രി ക്കുന്ന അ വ സാന 
തീയതിയും സമയവും 14 - 5 - 2010, 3 മണി. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
14 - 5 - 2010 , 4 മണി. 

പ്രവൃത്തി ചെയ്തു തീർക്കേണ്ട കാലാവധി 15 ദിവസം. 


ദർ ഘാസ് വിൽപ്പന അവസാനിക്കുന്ന തീയതിയും 
സമയവും - 10 - 5- 2010 , 1 മണി. 

ദർ ഘാ സ് സ്വീക രി ക്കു ന്ന അ വ സാന തീയതിയും 
സമയവും - 10 - 5- 2010 , 3 മണി. 

- ദർഘാ സ് തുറക്കു ന്ന തീയതിയും സമയവും 
10 - 5 - 2010 , 4 മണി. 


ജോലി ചെയ്തു തീർക്കേണ്ട കാലാവധി 30 - 5 - 2010 . 


- മറ്റു വ്യവസ്ഥകൾ 


1. 


- (2 ) 


2 . 


3 . 


- പൂരിപ്പിച്ച് ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജല 
വകുപ്പ്, സീതാറാം മിൽ ലെയിൻ, പൂങ്കുന്നം പി . ഒ ., 
തൃശ്ശൂർ- 680 002 എന്ന വിലാസത്തിൽ മുകളിൽ 
സൂചിപ്പിച്ച സമയത്തിനുമുമ്പ് ലഭിക്കേണ്ടതാണ്. 
പ്രവൃത്തി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ 
പൂങ്കുന്നത്തുള്ള ഓഫീസിൽ നിന്നും അറിയാവുന്ന 
താണ്. 
സർക്കാർ ടെണ്ടറുകളെ സംബന്ധിക്കുന്ന എല്ലാ 
നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 
ടെണ്ടർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളെടു 
ക്കുന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കും. 
ടെണ്ടർ തുറക്കുന്ന ദിവസം എന്തെങ്കിലും 
കാരണ വശാൽ അ വധിദിവസമാവുകയാണെങ്കിൽ 
തൊട്ടടുത്ത പ്രവൃത്തിദിവസം മേൽപറഞ്ഞ 
സമയത്തുതന്നെ ദർഘാസ് തുറക്കുന്നതായിരിക്കും. 


5 , 


നമ്പർ ജി . എം .83/ 10 - ഒ. റ്റി.-08/ 10 . 2010 ഏപ്രിൽ 20 . 

കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ഓഫീസർ, ഭൂജല 
വകുപ്പ്, മല പ്പുറം താഴെപറയുന്ന പവ്യ ത്തി ക ൾ ക്ക് 
- അംഗീകൃത കരാറുകാരിൽനിന്നും പ്രശസ്ത സ്ഥാപനങ്ങളിൽ 
നിന്നും പ്രവൃത്തിയുടെ പേരും കമനമ്പരും ആലേഖനം 
ചെയ്ത മുദ്രവെച്ച കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 
ദർഘാസ് നമ്പർ ജി . എം.83/ 10 - ഒ. റ്റി.- 08 /10. 

പ്രവൃത്തിയുടെ പേര്- ഭൂജല വകുപ്പിന്റെ പരിധിയിൽ 
വരുന്ന മലപ്പുറം ജില്ലയിലെ വിവിധ ഗ്രാമ പഞ്ചായത്തുകളിൽ 
110 എം . എം . വ്യാസമുള്ള കുഴൽക്കിണർ കുഴിച്ച് ഹാന്റ്പമ്പ് 
( ഐ .എസ്. ഐ . മുദ്രയുള്ളത്) വാങ്ങി ഘടിപ്പിച്ച് പ്ലാറ്റ്ഫോം 
നിർ മ്മിക്കുകയും നിലവിലുള്ള കുഴൽ കിണറിൽ 
7. 5 എച്ച്. പി . സബ്മേഴ്സിബിൾ പമ്പ് ഘടിപ്പിക്കലും മറ്റ് 
അനുബന്ധ പ്രവൃത്തിയും. 

അടങ്കൽ തുക - രൂപ 2, 00 , 000. 
നിരതദ്രവ്യം - രൂപ 5,000. 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + വാറ്റ്. 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 15- 5 - 2010 , 1 മണി. 

- ദർഘാസ് ഫോറം സ്വീക രി ക്കുന്ന അ വ സാ ന 
തീയതിയും സമയവും 15 - 5 - 2010 , 3 മണി. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും - 
15 - 5 - 2010 , 4 മണി. 
- പ്രവൃത്തി ചെയ്തുതീർക്കേണ്ട കാലാവധി - 10 ദിവസം. 


ജില്ലാ ഓഫീസ്, 
സീതാറാം മിൽ ലെയിൻ, 
പൂങ്കുന്നം പി . ഒ., തൃശ്ശൂർ. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


ദർഘാസ് പരസ്യം 


- (1) 


നമ്പർ ജി . എം . 692/ 09- ഒ. റ്റി.- 06 / 10. 2010 ഏപ്രിൽ 16 . 

കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ഓഫീസർ, ഭൂജല 
വകുപ്പ്, മല പ്പുറം താഴെ പ്പറയുന്ന പവ്യ ത്തി കൾക്ക് 
അംഗീകൃത കരാറുകാരിൽനിന്നും പ്രശസ്ത സ്ഥാപനങ്ങളിൽ 
നിന്നും പ്രവൃത്തിയുടെ പേരും കമനമ്പരും ആലേഖനം 
ചെയ്ത മുദവെച്ച് ക വ റൂ ക ളിൽ ദർ ഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ ജി. എം.692/ 09- ഒ. റ്റി . -06/ 10. 


ജില്ലാ ആഫീസറുടെ കാര്യാലയം, 
മലപ്പുറം. 


- ( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


